Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


© 
കേരള സർക്കാർ 
Government of Kerala 

2021 


सत्यमेव जयते 


Reg . No. KL / TV ( N ) / 634 / 2021-2023 


SVERNMENT 


ക 


OF 


KERALA 


കേരള ഗസററ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം , 

ചൊവ്വ 


വാല്യം 10 


2021 ജൂലൈ 6 

6th July 2021 
1196 മിഥുനം 22 
22nd Mithunam 1196 


നമ്പർ 


27 


Vol . X 


No. 


Thiruvananthapuram , 

Tuesday 


1943 ആഷാഢം 15 
15th Ashadha 1943 


PART III 


Police Department 


ലേല പരസ്യം 


ക്രമ 


രജിസ്ട്രേഷൻ 


ഇനം 


മോഡൽ 


നിരത 


നമ്പർ 


നമ്പർ 


നമ്പർ ഇ2-11535 / 2019 / എസ്.എ.പി . 


ദ്രവ്യം 
₹ 


2021 ജൂൺ 29 . 


1 KL 01 X 9368 


റ്റാറ്റാ ഓപ്പൺ ലോറി 


2002 


5,250 


2 KL 01 AH 248 


മഹീന്ദ്ര ബോലേറോ 


2005 


6,000 


3 KL 01 AH 5183 


ബജാജ് സി.റ്റി 100 
മോട്ടോർ സൈക്കിൾ 


ഇന 


2005 


150 


തിരുവനന്തപുരം ആംഡ് പോലീസ് ബറ്റാലിയൻ ഹെഡ് 
ക്വാർട്ടേഴ്സ് മേധാവിയുടെ അധീനതയിലുള്ള രണ്ട് 
വാഹനങ്ങളുടെയും കമാണ്ടന്റ് കെ . എ . പി . നാലാം ദളത്തിന്റെ 
അധീനതയിൽ ഉള്ള തും കണ്ടം നടപടികൾക്കായി 
യൂണിറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് നൽകിയിട്ടുള്ളതുമായ ഒരു 
വാഹനത്തിന്റെയും തിരുവനന്ത പുരം സ്പെഷ്യൽ ആംഡ് 
പോലീസ് ബറ്റാലിയൻ മേധാവിയുടെ അധീനതയിലുള്ള രണ്ട് 
വാഹനങ്ങളുടെയും , എസ്.എ.പി. ക്യാമ്പിൽ സൂക്ഷിച്ചിട്ടുള്ളതും 


4 KL 01 AP 1547 


റ്റാറ്റാ വാട്ടർ ടാങ്കർ 


2006 


11,250 


5 KL 01 BW 4480 റ്റാറ്റാ സുമോ ഗോൾഡ് 


2016 


7,200 


പോലീസ് വകുപ്പിന് ഉപയോഗയോഗ്യമല്ലാത്തതുമായ 


ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ലേല 
ദിവസം കൃത്യസമയത്ത് ലേല സ്ഥലത്ത് ഹാജരാകേണ്ടതും 
ലേലം തുടങ്ങുന്നതിന് ഒരു മണിക്കൂർ മുൻപ് മേൽപ്പറഞ്ഞ 
വാഹനങ്ങൾക്ക് നിശ്ചയിച്ചിട്ടുള്ള നിരതദ്രവ്യം അടച്ച് രസീത് 
വാങ്ങേണ്ടതുമാണ് . 

കഴിഞ്ഞാലുടൻ 
കൊള്ളാത്തവരുടെ നിരതദവ്യം തിരികെ നൽകുന്നതാണ് . 
ലേലം ചെയ്യപ്പെടുന്ന വാഹനങ്ങൾ ലേലത്തിന് മുൻപുള്ള 


ലേലം 


ലേലം 


താഴെപ്പറയുന്ന 5 വാഹനങ്ങൾ 26-7-2021 -ാം തീയതി തിങ്കളാഴ്ച്ച 
പകൽ 11 മണിക്ക് എസ്.എ.പി. ക്യാമ്പിൽ വച്ച് പരസ്യമായി 
ലേലം ടെൻഡർ വഴി വിൽപ്പന നടത്തുന്നതാണ് . 


Gaz . No. 27 / 2021 / DTP ( Police ) . 


355 


60 


KERALA GAZETTE 


[ PART III 


പതിനഞ്ച് ( പവർത്തി ദിവസങ്ങളിൽ രാവിലെ പത്ത് 
മണിക്കും വൈകിട്ട് അഞ്ച് മണിക്കും ഇടയിൽ തിരുവനന്തപുരം 

പെഷ്യൽ ആംഡ് പോലീസ് ബറ്റാലിയൻ ട്രാൻസ്പോർട്ട് 
ആഫീസറുടെ മുൻകൂർ അനുമതിയോടുകൂടി നേരിട്ട് 
പരിശോധിക്കാവുന്നതാണ് . 


തന്ന 


മുഴുവൻ തുകയുടെയും നിയമാനുസൃതമായ നികുതിയും 
സൈസും എന്നിവ ലേലം കൊണ്ടയാൾ ലേല സ്ഥലത്ത് വച്ച് 
അപ്പോൾ 

അടച്ച് രസീത് വാങ്ങേണ്ടതാണ് . 
തിരുവനന്തപുരം സ്പെഷ്യൽ ആംഡ് പോലീസ് മേധാവിയുടെ 
ലേലം ഉറപ്പിച്ചുകൊണ്ടുള്ള ഉത്തരവ് കിട്ടി 10 ദിവസത്തിനകം 
ബാക്കിയുള്ള തുകയും നിയമാനുസൃതമായി അടച്ച് സ്വന്തം 
ഉത്തരവാദിത്വത്തിൽ 

വാഹനങ്ങൾ 
ബറ്റാലിയനിൽ നിന്നും നീക്കം ചെയ്യേണ്ടതാണ് . 


ലേലംകൊണ്ട 


ന 


എന്ന 


ഒരാ 


ടി വാഹനങ്ങളുടെ വിൽപ്പനയ്ക്ക് ദർഘാസുകൾ 
നേരിട്ടോ തപാൽമാർഗ്ഗമോ 19-7-2021 -ാം തീയതി തിങ്കളാഴ്ച്ച 
വൈകുന്നേരം 5 മണിക്ക് മുമ്പായി തിരുവനന്തപുരം 
്പെഷ്യൽ ആംഡ് പോലീസ് ബറ്റാലിയൻ , ഊളമ്പാറ പി . ഒ . 
പേരൂർക്കട , തിരുവനന്തപുരം 

വിലാസത്തിൽ 
എത്തിക്കേണ്ടതാണ് . 

ദർഘാസിനൊപ്പം 
വാഹനത്തിനും നിരതദ്രവ്യമായി മേൽപ്പറഞ്ഞ നിരക്കിൽ 

... 
ഏതെങ്കിലും ദേശസാൽ കൃ ത 

ബാങ്കിൽ നിന്നും 
തിരുവനന്തപുരം സ്പെഷ്യൽ ആംഡ് പോലീസ് ബറ്റാലിയൻ 
മേധാവിയുടെ പേരിൽ വാങ്ങിയ ഡിമാൻഡ് ഡാറ്റ് അടക്കം 
ചെയ്യേണ്ടതാണ് . നിശ്ചിത നിരതദ്രവ്യം 

ഇല്ലാത്ത 
ദർഘാസുകൾ നിരുപാധികം നിരസിക്കുന്നതാണ് . 
ദർഘാസുകൾ 

ചെയ് ത കവറിനു മുകളിൽ 
വാഹനത്തിന്റെ നമ്പരോടുകൂടി “ വാഹനലേലത്തിനുള്ള 
ടെൻഡർ ' ' എന്ന് വ്യക്തമായി രേഖപ്പെടുത്തേണ്ടതും ഓരോ 
വാഹനത്തിനുമുള്ള ദർഘാസുകൾ പ്രത്യേക കവറുകളിൽ 
അയയ്ക്കേണ്ടതുമാണ് . 


അടക്കം 


ലേലം കൊണ്ടയാൾ ഈ നിബന്ധനകൾ ലംഘിച്ചാൽ 
ബന്ധപ്പെട്ടയാളുടെ നിരതദ്രവ്യം സർക്കാരിലേക്ക് മുതൽ 
കൂട്ടുന്നതും വാഹനം പുനർലേലം നടത്തുന്നതുമാണ് . പുനർ 
ലേലത്തിൽ സർക്കാരിന് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ 
ആയതിന് ആദ്യം ലേലം കൊണ്ടയാൾ ഉത്തരവാദിയാകുന്നതും 
നഷ്ടപ്പെട്ട സംഖ്യ ടിയാനിൽ നിന്ന് ഈടാക്കുവാൻ നടപടി 
സ്വീകരിക്കുന്നതുമാണ് . പുനർ ലേലത്തിൽ കൂടുതൽ തുകയ്ക്ക് 
ലേലം ഉറപ്പിക്കുകയാണെങ്കിൽ കൂടുതലായി കിട്ടുന്ന തുകയ്ക്ക് 
ടിയാന് അർഹത ഇല്ലാത്തതുമാകുന്നു . ലേലം സംബന്ധിച്ച് 
( ലേല സമയത്തും അതിനുശേഷവും ) സ്പെഷ്യൽ ആംഡ് 
പോലീസ് ബറ്റാലിയൻ മേധാവി എടുക്കുന്ന തീരുമാനം 
അന്തിമമായിരിക്കും . യാതൊരു കാരണവും കാണിക്കാതെ ഈ 
നോട്ടീസിൻ പ്രകാരമുള്ള ലേലം മാറ്റി വയ്ക്കുന്നതിനും ലേലം / 
ദർഘാസ് വിൽപ്പന അസ്ഥിരപ്പെടുത്തുന്നതിനുമുള്ള പൂർണ്ണ 
അധികാരം കമാണ്ടന്റ് , സ്പെഷ്യൽ ആംഡ് പോലീസ് 
ബറ്റാലിയനിൽ നിക്ഷിപ്തമാണ് . 
സ്പെഷ്യൽ ആംഡ് പോലീസ് ഓഫീസ് , 

( ഒപ്പ് ) 
തിരുവനന്തപുരം . 

കമാണ്ടന്റ് . 


പരസ്യ ലേലം അവസാനിച്ചാലുടൻ ദർ ഘാസുകൾ 
തുറക്കുന്നതും ലേലത്തിലോ ടെണ്ടറിലോ ഏതിലാണോ 
കൂടുതൽ തുക രേഖപ്പെടുത്തിയിട്ടുള്ള ആൾക്ക് ലേലം 
താൽക്കാലികമായി ഉറപ്പിക്കുന്നതാണ് . ലേലം കഴിഞ്ഞാലുടൻ 
ലേലം / ടെണ്ടർ സംഖ്യയുടെ പകുതി തുക ( നിരതദ്രവ്യം കഴിച്ച് ) 


356 


Salim A 


Digitally signed by Salim A 
Date : 2021.08.13 11:06:10 
+ 05'30 ' 


